Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


| Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/2012- 14 


കേGOVERN 


കാർ 


ള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th February 2013 
2013 ഫെബ്രുവരി 12 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


- No. 


1 


n 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


23rd Magha 1934 
1934 a mL W 23 


നമ്പർ | 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി6 / 2013 . 


2013 ജനുവരി 16. 


തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന ജില്ലാ 
കൃഷിത്തോട്ടം, പെരിങ്ങമ്മലയിലെ ഉദ്ദേശം 7 ഹെക്ടർ സ്ഥലത്ത് 
നിലവിലുള്ള കശുമാവ് മരങ്ങളിൽനിന്നും 2012 -13 വർഷത്തിലെ 
വിളവെടുപ്പ് അവകാശം ദർഘാസ്/ ലേലം വഴി കൈമാറുവാൻ 
തീരു മാ നിച്ചിരിക്കു ന്നു . താൽപ്പര്യമുള്ളവർ 21- 2 - 2013 - ന് 
നടക്കുന്ന ദർഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്ക ണ മെന്ന് 
ഫാം സൂപ്രണ്ട് അഭ്യർത്ഥിക്കുന്നു. 

നിബന്ധനകൾ 
1. ദർഘാസ് ഫോറങ്ങൾ 400 + വാറ്റ് നിരക്കിൽ 

20 - 2 - 2013 - ന് 3 മണിവരെ ഫാം ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 
2. ദർഘാസ് സമർപ്പിക്കു ന്നവർ 1, 000 നിരതദ്രവ്യമായി 

ഓഫീസിൽ കെട്ടിവയ്ക്കേണ്ടതാണ്. 
3. ദർഘാസ് സമർപ്പി ക്കു ന്ന വർ ഫോറ ത്തി നു ള്ളിൽ 
നിശ്ചിത സ്ഥലത്ത് മേൽപ്പറഞ്ഞ വിളവിന് മൊത്തമായി 
നൽകുവാൻ തയ്യാറുള്ള തുക അക്കത്തിലും അക്ഷരത്തിലും 
വ്യക്തമായി എഴുതിയിരിക്കണം. 


4. മുദ്രവച്ച ദ ർ ഘാ സു കൾ 21 - 2 - 2 013 - ന് രാവിലെ 
11 മണിക്ക് മുമ്പായി “സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ട 
താണ്. 
- 5. 21 - 2 - 2013 - ന് പകൽ 12 മണിക്ക് ലേലം നടക്കുന്നതും 

ലേലത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ 

തുക പ്രത്യേകം നോട്ട് ചെയ്യുന്നതുമായിരിക്കും. 
- 6. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിൽ 

വാഗ്ദാനം ചെയ്യപ്പെട്ട കൂടിയ തുക ദർഘാസിലെ 
കൂടിയ തുകയുമായി താരതമ്യ പ്പെടുത്തി ഇതിൽ 
ഏറ്റവും കൂടിയ തുക വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ 
പേരിൽ ദർഘാസ്/ ലേലം താൽക്കാലികമായി ഉറപ്പിക്കു 
ന്നതുമായിരിക്കും. 
7. താൽക്കാ ലി ക മായി ഉറ പ്പി ക്കുന്ന ദർഘാസ് 

തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധികാരികളുടെ 
അനുമതിക്ക് വിധേയമായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ 
കൃഷിഓഫീസർ സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
8. താൽക്കാലികമായി ദർഘാസ്/ ലേലം ഉറപ്പിച്ചുകിട്ടുന്ന 

വ്യക്തി മൊത്തം തുകയുടെമൂന്നിലൊന്ന് ഉടൻതന്നെ 
ഓഫീസിൽ കെട്ടി വ യ് ക്കേ ണ്ട താ ണ് . ലേലം 


12th FEB . 2013] 


AGRICULTURE DEPARTMENT 


സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി മുഴുവൻ തുകയും 
അടച്ചതിനുശേഷം മാത്രമേ വിളവെടുപ്പ് ആരംഭിക്കുവാൻ 
പാടുള്ളു. 
9. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന ഉൽപ്പന്ന 

ത്തിന്റെ ഉടമസ്ഥാവകാശം വിളവെടുപ്പ്മുതൽ കരാറുകാര 
നായിരിക്കുന്നതും മേൽപ്പടി ഉൽപ്പന്നത്തിനുണ്ടാകുന്ന 
യാതൊരു കഷ്ട നഷ്ടങ്ങൾക്കും ഫാം അധികൃതർ 
ഉത്തരവാദിയാകുന്നതുമല്ലായിരിക്കും. 
മേൽപ്പറഞ്ഞ ദർഘാസ് ദിവസം അവധി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസ് നടപടികൾ 
നട ത്തുന്ന താ യിരിക്കും. പ്രത്യേക കാരണമൊന്നും 
കൂടാതെ ഈ ലേലം റദ്ദ് ചെയ്യുന്നതിനോ മാറ്റിവയ്ക്ക 

ന്നതിനോ ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കും. 
11. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള എല്ലാ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
പെരിങ്ങമ്മല. 

സൂപ്രണ്ട്. 


0 


ടെണ്ടർ/ ലേലപ്പരസ്യം 
നമ്പർ എൻ. ഇ . 14 / 2013 . 

2013 ജനുവരി 17. 
നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ കായ്ഫലമുള്ള 
കശുമാവു കളിൽനിന്നും 2013 സീസണിലെ വിളവെടുപ്പ് 
നടത്തുന്നതിനുള്ള അവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥയിൽ 
വിൽക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . താല്പര്യമുള്ളവർ 
18 - 2 - 2013 തിങ്കളാഴ്ച പകൽ 3 മണിക്ക് മുമ്പായി നിശ്ചിത 
ഫോറത്തിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം 
പകൽ 3.30 മണിക്ക് ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം 
അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ 
തുറക്കുന്നതുമാണ്. എന്തെങ്കിലും കാരണവശാൽ ടി ദിവസം 
അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം ഇതേ സമയം തന്നെ ലേല നടപടികൾ നടത്തുന്നതാ 
യിരിക്കും. 


4. ടെണ്ടർ/ ലേലം അംഗീക രിച്ച് ആ ഫീസിൽനിന്നും 
അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം ബാക്കി തുക കൂടി 
അടച്ചശേഷം നിശ്ചിത സമയത്തിനകം ലേല വസ്ത 
ലേലക്കാരന്റെ സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും 
നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം അയാളുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതാണ്. 
വിത്തു ഗു ണ മു ള്ള 150 കിലോഗ്രാം കശു വണ്ടി 
ലേലക്കാരൻ ഫാമിലേക്ക് സൗജന്യമായി വിളവെടു 
പ്പിന്റെ ആരംഭ ഘട്ടങ്ങളിൽ തന്നെ ശേഖരിച്ച് നൽകേണ്ട 
തുമാണ്. വിത്തുഗുണമുള്ള കശുവണ്ടി നേഴ്സറിയുടെ 
ചാർജുള്ള കൃഷി ആഫീസർ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന 

തായിരിക്കും. 
- 5. അതാതു ദിവസത്ത വിള വെ ടുപ്പ് ആ ഫീ സിൽ 

കൊണ്ടു വന്ന് അളവ് എണ്ണം സ്റ്റോർ ഇൻചാർജിനെ 

ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്. 
6. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
- അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം സൂപ്രണ്ടി 
നുണ്ടായിരിക്കും. 
7. ടെണ്ടർ / ലേല നട പടി ക ളിൽ ഫാം സൂപ ണ്ടിന്റെ 
തീരു മാനം എറണാകുളം ജില്ലാ പഞ്ചാ യ ത്തിന്റെ 

അംഗീകാരത്തിന് വിധേയമായിരിക്കും. 
8. നില വി ലു ള്ളതും സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പുറ പ്പെ ടു വി ക്കു ന്ന തു മായ എല്ലാ ടെണ്ടർ / ലേ 

നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 
9. കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 
- ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ 

ആയത് കരാറുകാരനിൽനിന്നും ഈടാക്കുന്നതായിരിക്കും. 
10 . നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കാൻ കരാറുകാരൻ 

- ബാദ്ധ്യസ്ഥനായിരിക്കും. 
- 11. ലേലദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കുശേഷം ടെണ്ടർ 

ഫോറം കൊടുക്കുന്നതല്ല. 
12 . നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ( ഡി. ഡി .) ഡിമാന്റ് 

ഡാഫ് റ്റ് ആയി മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . 
ഡി. ഡി. കൾ സൂപ്രണ്ട്, ജില്ലാ കൃഷിഫാം നേര്യമംഗലം 
എന്ന പേരിൽ കോതമംഗലത്ത് മാറത്തക്ക രീതിയിൽ 
എടു ക്കേ ണ്ട താ ണ് . ഡി . ഡി . കൾ EMD ഇന ത്തിൽ 
ബാങ്കിൽനിന്നും വാങ്ങേണ്ടതാണ്. അക്കൗണ്ട് പേയി 
ആയി ഡി . ഡി . കൾ സ്വീകരിക്കുന്നതല്ല . ഡി . ഡി. കൾ 

കവറിനു പുറത്തുവച്ച് പ്രത്യേകം നൽകണം. 
13. ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പുകിട്ടി 
| 7 ദിവസത്തിനകം ബാക്കി തുകയും മൊത്തം ലേല 
- തുകയുടെ 5 % തുക സെക്യൂരിറ്റിയും അടച്ച് 50 
വിലയുള്ളമുദ്രപത്രത്തിൽ ഇത് സംബന്ധിച്ച് ഒരു 
കരാറും എഴുതി തന്ന തി നു ശേഷം ലേല ക്കാരന്റെ 
സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് 
ആരംഭിക്കാവുന്നതാണ്. 
കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവർത്തി സ മ യ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ: 0485- 2554416. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 400 വിലയ്ക്ക് ( വിൽപ്പന നികുതി 
പുറ മേ ) ആ ഫീ സി ൽ നിന്ന് ലഭി ക്കു ന്ന താ ണ് . 
ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 

കൊടുക്കുന്നതല്ല. 
2. ടെണ്ടർ/ ലേലത്തിൽപങ്കെടുക്കുവാൻ 1,000 നിരതദ്രവ്യം 

കെട്ടിവയ്ക്കേണ്ടതാണ്. 
3. ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിന് പുറമെ 
മൊത്തം ലേലത്തുകയുടെമൂന്നിൽ ഒരുഭാഗം തുക കൂടി 
അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്ത പക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും ടിയാന്റെ നഷ്ണാത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. മൂന്നിലൊന്ന് 
തുക അടച്ചതുകൊണ്ടുമാത്രം ലേലം സ്ഥിരപ്പെടുത്തിയ 
തായി കരുതുവാൻ ബന്ധപ്പെട്ട കക്ഷിക്ക് അവകാശം 
ഉണ്ടായിരിക്കുന്നതല്ല . 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


